ഗുരുവായൂര്‍ കേശവനും 
നാലപ്പാട്ടും- കൃഷ്ണാ 
കാരുണ്യസിന്ധോ 

ഡോ സുവര്‍ണ്ണ നാലപ്പാട്ട്‌ 

നമ്മള്‍ വിചാരിക്കുന്നതിനേക്കാളും മുമ്പ്‌ 
തന്നെ ഈശ്വരന്‍ ചിലത്‌ നിശ്ചയിക്കും. അത്‌ 
തന്റെ വിശ്വസ്തഭക്തരിലൂടെ നടപ്പാക്കും. 
അത്തരം ഒരു കഥയാണ്‌ കേശവനെ കുറിച്ച്‌ 
എഴുതാന്‍ ആവശ്യപ്പെട്ടപ്പോള്‍ എനിക്ക്‌ 
ഓര്‍മ്മ വന്നത്‌ 

നാലപ്പാട്ട്‌ നാരായണമേനോനും ഗുരുവായൂര്‍ 
കേശവനുമാണ്‌ ഇതിലെ കഥാപാത്രങ്ങള്‍. 
അമ്മാമന്‍ 9ആം ക്ലാസ്‌ വരെയേ പഠിച്ചി 
്ടുള്ളു. അതിന്‌ കാരണമായി പറയുന്ന കഥ 
യാണിത്‌ പുന്നയൂര്‍ക്കുളത്ത്‌ അന്ന്‌ റോഡുക 
ളില്ല. ഗുരുവായൂരിലേക്ക്‌ നടന്നുപോയിട്ടാണ്‌ 
സ്‌കൂള്‍വിദ്യാഭ്യാസം. കയ്യില്‍ ഒരു കെട്ടു 
പുസ്തകവുമായി തോട്ടിലൂടെ ഗുരുവാ 


യൂര്‍ക്ക്‌ നടക്കുകയാണ്‌ അമ്മാമന്‍ എതിരെ 


വരുന്നു, തോട്ടിലൂടെ സാക്ഷാത്‌ ഗുരുവായൂ 
രപ്പന്റെ പ്രതിനിധി കേശവന്‍. അമ്മാമന്‍ 

പേടിച്ചു. തോട്ടിന്റെ ഇരുവശവുമുള്ള ഉയര 
മുള്ള മാട്ടത്തിലൂടെ പിടിച്ചുകയറാന്‍ ശ്രമി 


ച്ചു. . ഉരുണ്ട്‌ താഴെ വിണു.ആന അതിവേ 


ഗം തന്റെ അടുത്തേക്ക്‌ വരുന്നതുകണ്ട്‌ കഥ 
കഴിഞ്ഞു എന്ന്‌ കരുതി കിടക്കുമ്പോള്‍ വലി 


യ അത്ഭുതം ഉണ്ടായി. വളരെ സ്നേഹ 
ത്തോടെ തുമ്പിക്കൈയില്‍ അമ്മാമനെ എടു 
ത്ത്‌ മാറ്റിക്കിടത്തി ഒരു ചെറിയ പോറ 
ല്‍പോലും ഏല്പ്പിക്കാതെ. കേശവന്‍ നടന്നു 
പോയി. അമ്മാമന്‌ പിന്നെ സ്‌കൂളിലേക്ക്‌ 
പോകാന ധൈര്യം ഉണ്ടൊയില്പ. പക്ഷേ 
സ്കൂളില്‍നിന്ന്‌ ലഭിക്കുന്നതിനേക്കാളും നല്ല 
വിദ്യാഭ്യാസം കിട്ടാനുള്ള അനുഗ്രഹമായി 
കേശവന്റെ സ്പര്‍ശം. ഈ കുട്ടി മലയാള 
ഭാഷക്ക്‌ വലിയ സേവനം ചെയ്യാനുള്ള 


ജന്മമാണെന്നും ഇതിന്‌ ആയുസ്സ്‌ കൊടുക്ക 


ണമെന്നും നിശ്ചയിച്ച ഗുരുവായൂരപ്പൻ കേശ 


വനിലൂടെ ഒരു നവവിദ്യാരൂപമായി അദ്ദേ 


ഹത്തെ അനുഗ്രഹിക്കയായിരുന്നു. ഗുരു 


വായൂരപ്പന്റെ പരമഭക്തയായ അമ്മാളു 


എന്ന കുട്ടിച്ചെറിയമ്മ വളര്‍ത്തിയ കുട്ടി, 
മറ്റൊരു പരമഭക്തയായ കൊച്ചുഅമ്മ 
മ്മയുടടെ പ്രിയജ്യേഷ്ഠന്‍ , ആ കുട്ടിയെ 
വേദനിപ്പിക്കാതെ വിട്ട ഗുരുവായൂരപ്പന്റെ 
പ്രതിനിധി കേശവന്‍. പിന്നീട്‌ കൃഷ്ണഭക്ത 


യായ കൊച്ചു അമ്മമ്മ വളര്‍ത്തിയ ഞാനും 


ഗുരുവായൂരപ്പന്‌ ആത്മസമര്‍പ്പണം ചെയ്ത്‌ 


ആര്‍ഷജഞഞാനമെന്ന സനാതനധര്‍മ്മത്തെ ഈ 


നൂറ്റാണ്ടിലും സംരക്ഷിക്കുന്ന ജിവിതചര്യയി। 
ലാണ്‌ ഏര്‍പെടതെന്നത്‌ മുമ്പേ നിശ്ചയിക്ക 
പ്പെട്ട ഈശ്വരന്റെ നിയമമാണെന്ന്‌ വിചാരി 
ക്കണം. ഇതിനെല്ലാം നിമിത്തമായ കേശവനെ 


സ്മരിക്കുന്നു. അമ്മാമന്‌ കേശവനിലൂടെ 


ജിവന്‍ തിരിച്ചുകൊടുത്ത ഗുരുവായൂരപ്പ 


നാണ്‌ എനിക്കും അമ്മമ്മയിലൂടെ ജീവനും 


അരോഗാവസ്ഥയും തിരിച്ചുതന്നത്‌. ആ കഥ 
പലപ്പോഴും പറഞ്ഞതാണ്‌. ഭക്തപ്രിയയിലും 


പാഥേയം എന്ന ആത്മകഥയിലും. ആവര്‍ത്തി 
ക്കുന്നില്ല. എല്ലാവര്ക്കും ആയുരാരോഗ്യസൌ 
ഖ്യം തരുന്നത്‌ അവിടുന്നുതന്നെയാണ്‌. 


ക(ഷ്ണാ കാരുണ (സിന്ധോ............... 


എനിക്ക്‌ ഒന്നാം വയസ്സില്‍ ആദ്യം കിട്ടി 
യ കളിപ്പാട്ടം മരം കൊണ്ടുള്ള ആനയാ 
ണ്‌. ഗുരുവായൂരിലെ നടക്കല്നിന്ന്‌ 
വടേക്കര അപ്പുട്ടന്‍ വാങ്ങിക്കൊണ്ടു 
വന്ന ആന വാസന്തി ക്കുള്ളതായിരുന്നു 
വെങ്കിലും, എടുത്ത്‌ കളിച്ചത്‌ ഞാനാണ്‌. 
സ്വന്തമാക്കിയതും. എനിക്കത്‌ പ്രിയപ്പെട്ട 
കളിപ്പാട്ടമായിരുന്നു. ഗുരുവായൂര്‍ 
കേശവനാണെന്ന്‌ ഞാന്‍ സങ്കല്പ്പിച്ചു, 


അതിനെ എഴുനള്ളിക്കയും ഭക്ഷണം 
കൊടുക്കയും കുളിപ്പിക്കയും ചെയ്തു. 
എന്റെ സന്തതസഹചാരിയാണ്‌ ആ ആന. 
1989ല്‍ വിടുമാറുമ്പോള്‍ അതിനെ കാണാ 
തായി. ഒരിക്കല്‍ സ്വപ്നത്തില്‍ 
ഞാനതിനെ കണ്ടു. പിറ്റേന്ന്‌ പഴയ 
വസ്തുക്കളും കടലാസുകളും എടക്കുന്ന 
ഒരാള്‍ വീട്ടില്‍ വന്ന്‌ കടലാസുകള്‍ 
എടുത്ത്‌ കൂട്ടിയിട്ടപ്പോള്‍ കാണാതെ 
പോയ ആനക്കുട്ടി അതിന്നകത്ത്‌ നിന്ന്‌ 
പുറത്തു വന്നു. സ്വപനത്തില്‍ കണ്ടപോ 
ലെത്തന്നെ. എന്റെ ചെറിയ ഗുരുവായൂര്‍ 
കേശവനെ എനിക്ക്‌ വിണ്ടും കിട്ടി. 
1998ല്‍ നേപ്പാളിലെ ഗരുഡനാരായണക്ഷേ 
ത്രയാത്രയില്‍ അതേ പോലുള്ള ചെറിയ 
ആനയെ ക്ഷേത്രത്തിനകത്ത്‌ കണ്ടു. ഗുരു 
വായൂരിലെ ആന നേപ്പാളിലും. ഭാരത 
ത്തിന്റെ ദാരുശില്പ്പകലയിലും കൂടി 
ഉണ്ട്‌ ആ ഏകതാനത. ഹിമാലയം 
മുതല്‍ കന്യാകുമാരിവരെ ഈ ഏകതാ 
നത എനിക്ക്‌ അനുഭവപ്പെടുത്തിത്തരു 
ന്നത്‌ ഗുരുവായൂരപ്പനാണ്‌, ആ ഗുരു 


വായൂരപ്പന്റെ ജിഹ്വയായ സരസ്വതി 
യും. ആദ്യമായി നാവില്‍ ഹരിശ്രീ 
കുറിച്ച മാനവഗുരുവായ നാലപ്പാട്ടിന്ന്‌ 
വിദ്യ കൊടുത്ത കേശവനേയും , കേശ 
വന്റെ കേശവനായ പരാപരഗുരു ഗുര 
വായൂരപ്പനേയും സദാ പ്രണമിക്കു ന്ന 
ഈ ശിഷ്യയുടെ ആത്മാര്‍പ്പണം 
കൃഷ്ണാ കാരുണ്യസിന്ധോ. 


